GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7640 


Kozhencherry Taluk 


പരസ്യം 


നമ്പർ എ5-51221 2020 . 


2020 ആഗസ്റ്റ് 10 . 


പരേതയുടെ ഭർത്താവ് രാഘവൻ പിള്ള 16-7-2017 - ൽ 
മരണപ്പെട്ടു പോയിട്ടുള്ളതും പരേതയ്ക്ക് മറ്റ് അവകാശികൾ 
ആരും തന്നെ ഇല്ല എന്നും അന്വേ ഷ ണ ത്തിൽ നിന്നും 
അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽപ്പറഞ്ഞവർ മാത്രമാണ് 
പരേ ത യുടെ അ വ കാ ശികൾ എന്നു ള്ള തിന് അ വ കാശ 
സർട്ടി ഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ കോഴഞ്ചേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
ക ഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


കോഴ ഞ്ചേരി താ ലൂ ക്കിൽ ഇല തൂർ വില്ലേ ജിൽ 
ഇല തൂർ കിഴക്കും മുറിയിൽ ലിബിനു ഭവൻ വീട്ടിൽ 
ബാബുക്കുട്ടി സാമുവൽ 26-4-2020 - ൽ മരണപ്പെട്ടതിനാൽ 
വിവിധ ആ വ ശ്യ ങ്ങൾക്കുള്ള അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ ലീലാമ്മ ബാബു 
സമർപ്പിച്ച അപേ ക്ഷ യുടെ അടിസ്ഥാ ന ത്തിൽ ഇല തൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിൽ 
പരേ തന്റെ അ വ കാ ശികൾ താഴെ പറ യു ന്ന വരാണെന്ന് 
അറിയുന്നു . 


( 3 ) 


നമ്പർ എ5-4898 2020. 


2020 ജൂലൈ 29 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ലീലാമ്മ ബാബു 


ഭാര്യ 


65 


കോഴഞ്ചേരി താ ലൂ ക്കിൽ പത്തനം തിട്ട വില്ലേ ജിൽ 
അഴൂർ മുറിയിൽ വേലശ്ശേ രിൽ വീട്ടിൽ തങ്കമ്മ , കെ . വി . 
8-5-2018 - ലും ഭർത്താവ് ജോയിക്കുട്ടി, പി . ജെ . 18-2-2019 - ലും 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
പരേ ത രുടെ പേരിലുള്ള ഒരു അ വകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതരുടെ മകൻ ജോഷ്വാ വേലശ്ശേരിൽ 
ജോയിക്കുട്ടി സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
പത്ത നം തിട്ട വില്ലേജാഫീ സർ മു ഖാ ന്തിരം നട ത്തി യ 
അന്വേഷണത്തിൽ നിന്നും പരേതരുടെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിയുന്നു . 


2 


ലിബിനു ബി . സാം 


മകൾ 


33 


3 


ഫിബിനു ബി . സാം 


മകൻ 


28 


കമ 


പേര് 


പരേതരുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


പരേതന് മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ല എന്ന 
അന്വേ ഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആക യാ ൽ 
മേ ൽ പ റഞ്ഞ വർ മാ ത മാണ് 

പര തന്റെ 

അവ കാ ശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാലാ വ ധി ക ഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


ജോഷ്വാ വേലശ്ശേരിൽ ജോയിക്കുട്ടി 


മകൻ 


54 


2 


അന്നമ്മ , വി . ജെ . 


മകൾ 


52 


3 


സാറാമ്മ വി . ജെ . 


50 


( 2 ) 


നമ്പർ എ5-5026 2020 . 


2020 ആഗസ്റ്റ് 10 . 


പരേതർക്ക് മറ്റ് അവകാശികൾ ആരുംതന്നെ ഇല്ല എന്ന് 
അന്വേ ഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആക യാൽ 
മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതരുടെ അവകാശികൾ എന്നു 
ള്ള തിന് അ വ കാശ സർട്ടിഫിക്കറ്റ് അനു വാദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കോഴ ഊരി താ ലൂ ക്കിൽ ആറ് മുള വില്ലേ ജിൽ 
ഇടശ്ശേരിമല മുറിയിൽ ഐക്കര മലയിൽ വീട്ടിൽ പൊന്നമ്മ 
15-4-2018 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള 
ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് ലഭി ക്കു ന്ന തി നു വേണ്ടി 
പരേതയുടെ മകൾ ശാന്തകുമാരി സമർപ്പിച്ച അപേക്ഷയുടെ 
അടിസ്ഥാനത്തിൽ ആറന്മുള വില്ലേജാഫീസർ മുഖാന്തിരം 
നട ത്തിയ 

അന്വ ഷ ണ ത്തിൽ നിന്നും പ ത യു ടെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിയുന്നു . 


(4) 


നമ്പർ എ5-49512020. 


2020 ജൂലൈ 29 . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


മകൻ 


69 


ഗോപാലകൃഷ്ണൻ 
ഇന്ദിര രവീന്ദ്രൻ 


കോഴ ഞ്ചേരി താലൂക്കിൽ ഇല നൂർ വില്ലേ ജിൽ 
അശ്വതി ഭവൻ വീട്ടിൽ വിക്രമൻ നായർ 1-11-2016 - ൽ മരണ 
പ്പെട്ടിട്ടുള്ളതാണ്. ആയതിനാൽ വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി 
പരേ തന്റെ പേരിലുള്ള ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കു ന്ന തിനായി പരേ തന്റെ ഭാര്യ ഷീല വി , നായർ 
സമർപ്പിച്ച അപേക്ഷ യുടെ അടിസ്ഥാ ന ത്തിൽ ഇല തൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിൽ 
നിന്നും പരേതന്റെ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


2 


മകൾ 


66 


3 


ശാന്താ കുമാരി 


62 


4 


ഉഷാ കുമാരി 


51 


3 


124 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7641 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


നമ്പർ 


ബം 


1 


ഷീല വി . നായർ 


ഭാര്യ 


51 


1 


ഭാര്യ 


49 


2 


ഷിൻസ് വി . നായർ 


മകൻ 


26 


പുഷ്പകുമാരി, കെ . 
വിദ്യ വിജയകുമാർ 


2 


മകൾ 


19 


3 


പങ്കജാക്ഷിയമ്മ 


മാതാവ് 


82 


പരേതന്റെ മാതാ പിതാക്കൾ മരിച്ചു പോയിട്ടുള്ളതും 
പരേതന് മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ല എന്നും 
അന്വേ ഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആകയാൽ 
മേൽപ്പ റ ഞ്ഞ വർ മാത്ര മാണ് പരേ തന്റെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 
30 ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി 

ആ ക്ഷേപം ബോധിപ്പി ക്കേ ണ്ട താ ണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന് മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ല എന്ന് 
അ നേ ഷ ണ ത്തിൽ അറി വാ യിട്ടു ള്ള താ ണ് . ആകയാൽ 
മേൽപ്പറ ഞ്ഞ വർ മാത്ര മാണ് പരേ തന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 5 ) 


നമ്പർ എ5-4960 2020 . 


2020 ജൂലൈ 30 . 


നമ്പർ എ5-6825 2020 . 


2020 ഒക്ടോബർ 8 , 


കോഴ ഞ്ചേരി താ ലൂ ക്കിൽ ഓ മ ലൂ ർ 

വില്ലേ ജിൽ 
വാഴ മുട്ടം മുറി യിൽ കല്ലു ഴത്തിൽ ബസ ലേൽ വീട്ടിൽ 
കെ . വി . മത്തായി 7-1-2019 -ൽ മരണപ്പെട്ടിട്ടു ള്ള താ ണ് . 
പരേതന്റെ ജോലി ആശ്രിതനിയമനം വഴി ലഭിക്കുന്നതിനും മറ്റ് 
വിവിധ ആവശ്യ ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ മേരി മാത്യു സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഓമല്ലൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിൽ നിന്നും പരേതന്റെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


കോഴ ഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേ ജിൽ 
ക ര ളീ പു രം മുറി യിൽ 

ക ഴു ത്തു ട്ടിൽ വീട്ടിൽ 
മേ രി എ . ജോർജ് 2 6 - 9 - 2 020 - ന് 

മര ണപ്പെ ട്ടതിനാൽ 
പരേ ത യുടെ ജോലി ആശി ത നി യ മ നം വഴി മകൾക്ക് 
ലഭിക്കുന്നതിനും, സർവ്വീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന 
തിനും, മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി പരേതയുടെ ഭർത്താവ് 
ജോസ് ഇടിക്കുള സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
പത്തനംതിട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിൽ നിന്നും പരേതയുടെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


ബന്ധം 


1 


മേരി മാത 


ഭാര്യ 


46 


2 


മകൾ 


28 


ചിഞ്ചു മേരി മാത 
ചിത എൽസ മാത 


3 


20 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ജോസ് ഇടിക്കുള 


ഭർത്താവ് 


55 


പരേതന് മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ല എന്ന് 
അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണ്. ആകയാൽ മേൽപ്പറ 
ഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം ടി പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭി ക്കു ന്ന 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


ജെസിൻ ജോസ് 


മകൾ 


26 


3 


ജെസ്ലിൻ ജോസ് 


26 


3 


4 


ജിസ് ജോസ് 


22 


; 


( 6 ) 


നമ്പർ എ5-4897 2020. 


2020 ജൂലൈ 30 . 


കോഴഞ്ചേരി താ ലൂ ക്കിൽ കിട ങ്ങ ന്നൂർ വില്ലേജിൽ 
നീർവിളാകം മുറിയിൽ വിജയവിലാസം വീട്ടിൽ വിജയകുമാർ 
24-4-2019 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ പുഷ്പ കു മാ രി , കെ . സമർപ്പിച്ച അപേ ക്ഷ യുടെ 
അടിസ്ഥാനത്തിൽ കിടങ്ങന്നൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
നടത്തിയ അന്വേഷണത്തിൽ നിന്നും പരേത 

രതന്റെ അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


പരേതന് മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ല എന്ന് 
അന്വേ ഷ ണ ത്തിൽ അറി വാ യി ട്ടു ള്ള താ ണ് . ആകയാൽ 
മേൽപ്പറ ഞ്ഞ വർ മാത്ര മാണ് പരേ തന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗ സ റ്റിൽ തപസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


125 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7642 


( 8 ) 


No. A5-6625/ 2020 . 


8th October 2020 . 


അന ന്ത രാ വ കാശ 


Notice is hereby given to all whom it may concern 
that Sara Jacob and Thomas Jacob , Puthukulathu Jaison 
Villa , Pathanamthitta Village , Kozhencherry Taluk , 

, 
Pathanamthitta District of Kerala State has submitted an 
application for granting a legal heirship certificate for 
various purposes due to their mother Annamma Chacko 
who died on 24-5-2020 . Enquiry conducted through Village 
Officer Pathanamthitta reveals that the following persons 
are the legal heirs of deceased Annamma Chacko . 


ആക യാൽ പ രേ തംതന്റെ അവകാശികളായി മുകളിൽ 
പറ യു ന്ന വർ മാത മാ ണു ള്ളത് എന്ന് കാണിച്ച് ഒരു 

സാക്ഷ്യ പ്രതം അനു വ ദി ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ മുമ്പാകെ നേരിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാ വധി 

കഴിഞ്ഞാ ത പാൽ മാർഗ്ഗമോ ല ഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 2 ) 


SCHEDULE 


SI . 


Age 


Name of the 
legal heirs 


അവ കാശ 


No. 


Relationship 

with the 
deceased 


നമ്പർ എ3-4279 / 2019 . 

2020 ആഗസ്റ്റ് 10 . 
പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ 
വില്ലേ ജിൽ തടി യൂർ മുറി യിൽ കല്ലേത്ത് 

വീട്ടിൽ 
ചിന്നമ്മ ഫിലിപ്പ് എന്നവർ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 

സാക്ഷ്യ പത നൽ ക ണ മെന്നും കാണിച്ച് 
പരേ ത്യു ടെ 

മ കൾ 

ജ മിനി വിക് ചർ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ തിൽ 
ടിയാൾ 17-3-2020 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ള താണ് 
എന്നും പരേ തയുടെ അ ന ന്ത രാ വ കാ ശിക ളായി താഴെ 
പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


Sara Jacob 


Daughter 


34 


2 


Thomas Jacob 


Son 


30 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


Late Annamma Chacko s husband Thomas Chacko 
died on 9-8-2019 . Objections if any against the issuance 
of legal heirship certificate in the name of the above said 
persons should be filed in person before the Tahsildar 
Kozhencherry within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated application 
and those send by post will not be considered . 


1 


മകൾ 


63 


ജോളി കുര്യൻ 
ജെമിനി വിക്ടർ 


2 


61 


; 


3 


ജിജി രാജു ഏബ്രഹാം 


58 


3 


Taluk Office, 
Kozhencherry . 


( Sd . ) 
Tahsildar.. 


Ranni Taluk 


ആകയാൽ പരേതയുടെ അവകാശികളായി മുകളിൽ 
പറയുന്നവർ മാത്രമാണുള്ളത് എന്ന് കാണിച്ച് ഒരു അനന്തരാ 
വകാശ സാക്ഷ്യപത്രം അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം റാന്നി തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


( 1) 


നമ്പർ എ3-4283 2020. 


2020 ആഗസ്റ്റ് 10 . 


താലൂക്കാഫീസ്, 
റാന്നി. 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Adoor Taluk 


അവ കാശ 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ കൊല്ലമുള 
വില്ലേജിൽ വെൺകുറിഞ്ഞി മുറിയിൽ കാരിക്കൂട്ടത്തിൽ വീട്ടിൽ 
കെ . ജെ . ജോസഫ് എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 

സാക്ഷ്യ പ്രത നൽക ണ മെന്നും കാണിച്ച് 
പര തന്റെ മകൾ റീബാ ആനി ജോസഫ് സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയാൻ 15-2-2020 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ള താണ് 
എന്നും പര തന്റെ അ ന ന്ത രാ വ കാ ശിക ളായി താഴെ 
പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-6258 2020 . 


2020 ആഗസ്റ്റ് 5 . 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


അടൂർ താ ലൂ ക്കിൽ ഏറത്ത് വില്ലേജിൽ തു വ യൂർ 
വടക്ക് മുറിയിൽ നന്ദ ഭവനത്തിൽ വിവേക്, എൻ . അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാ ന്റെ മാതാവ് 
ഷീല , എസ് . 3-3-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . 
പര തയുടെ നിയ മാ നു സ ത അ വ കാശികൾ ചുവടെ 
ചേർക്കുന്നവരാണെന്ന് ഏറത്ത് വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


1 


അന്നമ്മ ജോസഫ് 


ഭാര്യ 


56 


2 


റീബാ ആനി ജോസഫ് 


മകൾ 


32 


3 


ലീബ മേരി ജോസഫ് 


21 


126 


